Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


| Reg. No. KL/ TV ( N )/ 634/2015-17 


GOVERN 


. 
കേര 


രള സം 


ർക്കാർ 


WMMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഫെബ്രുവരി 17 
17th February 2015 

| 1190 കുംഭം 5 
5th Kumbham 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 28 
28th Magha 1936 


PART III 


Registration Department 


തൃശ്ശൂർ ജില്ലാ രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിൽ നിന്നും 

പരസ്യം ചെയ്യുന്നത് 


കാരണം കാണിച്ചുകൊണ്ട് മറുപടി നൽകുകയോ ചെയ്തിട്ടില്ലാ 


ത്തതിനാൽ പ്രസ്തുത സൊസൈറ്റിയുടെ ( 

മൂത്തേടത്ത് ലെയിൻ 


റസിഡൻസ്അസോസിയേഷൻ, കാച്ചേരി, രജി. നമ്പർ 233 / 2012 ) 


പേര് ഈ നോട്ടീസ് ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിയിൽ സെക്ഷൻ 30 ( 4) അനു സരിച്ച് പ്രവർത്ത ന 


ര ഹി ത മായി പരി ഗ ണിച്ച് രാജി സ്റ്റ റിൽ നിന്നും നീക്കം 


1955- ലെ 12-ാമത് തിരുവിതാംകൂർ- കൊച്ചി ശാസ്ത്ര , 
സാഹിത്യ, ധാർമ്മിക സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള 
ആക്ട് അനുസരിച്ച് തൃശ്ശൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ 
2012-ാമാണ്ട് മാർച്ച് മാസം 21 -ാം തീയതി 233 -ാം നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള" 

മൂത്തേടത്ത് ലെയിൻ റസിഡൻസ് 
അസോസിയേഷൻ, കാച്ചേരി എന്ന സമിതി പ്രവർത്തിക്കുന്നുണ്ടോ 
എന്ന്അന്വേഷിച്ചുകൊണ്ട്, പ്രസ്തുത ആക്ടിലെ സെക്ഷൻ 
30 ( 3 ) അനു സ രിച്ച് രജിസ്റ്റേർഡ്കത്ത്അയച്ചിട്ടു ള്ളതും 
സമയപരിധി കഴിഞ്ഞിട്ടും വാർഷിക റിപ്പോർട്ടുകൾ ഫയൽ 
ചെയ്യുകയോ, അപകാരം ചെയ്യാതിരുന്ന തിന് തക്ക തായ 


ചെയ്യുന്നതായിരിക്കും. 


ജില്ലാ രജിസ്ട്രാർ ( ജനറൽ), 


തൃശ്ശൂർ. 


